Regn . No. KERBIL / 2012 / 45073 

dated 5 - 9 - 2012 with RNI 


सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

2015 


| Reg. No. KL/ TV( N )/634/2015-17 


GOVERN 


- 
കേര 


| 


S 


രള സർക 
NMENT OF 


ാർ 
KERALA 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 4 


തിരുവനന്തപുരം, 

ചൊവ്വ 


നമ്പർ 


2015 ഒക്ടോബർ 20 
20th October 2015 

1191 തുലാം 3 
3rd Thulam 1191 
1937 ആശ്വിനം 28 
28th Aswina 1937 


Vol. IV 


J 


No. 


Thiruvananthapuram , 

Tuesday 


PART III 
Notifications by Heads of Departments 

Agriculture Department 


ദർഘാസ് പരസ്യം 


നമ്പർ എ . ഇ .(4) 413/ 2015 (1) 

2015 സെപ്റ്റംബർ 23. 
കേരള ഗവർണ്ണർക്കു വേണ്ടി ത്യശ്ശൂർ അ സി സ്റ്റന്റ് 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ (കൃഷി) , പഴ യ ഭൂ രിലെ 
വിത്തുൽപാദന കേന്ദ്രത്തിൽ സ്ത്രപിംഗ്ളർ ഇറിഗേഷൻ സിസ്റ്റം 
സ്ഥാപിക്കൽ എന്ന പ്രവൃത്തിക്ക് അംഗീകൃത നിർമ്മാതാക്കളിൽ 
നിന്നോ/ വിത ര ണ ക്കാ രിൽനിന്നോ മത്സര സ്വഭാ വ മുള്ള 
ദർഘാസുകൾ മുദ്രവച്ച കവറുകളിൽ ക്ഷണിച്ചുകൊള്ളുന്നു . 
രേഖപ്പെടുത്തിയ തുകയുടെ 2.5 % നിരതദ്രവ്യം തൃശ്ശൂർ കൃഷി 
അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ പേരിൽ ഡിമാന്റ് 
ഡാറ്റായി ടെണ്ടറിനോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. 

അടങ്കൽ തുക - 1,94,000. 
ദർഘാസ് ഫോറത്തിന്റെ വില - 500 + വാറ്റ് (5 %). 

ദർഘാസ് ഫോറം ലഭിക്കുന്ന അവസാന തീയതിയും 
സമയവും 27 - 10 - 2015, 1 മണി. 

ദർഘാസുകൾ സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും 28 - 10 - 2015, 3 മണി. 

ദർഘാസുകൾ തുറക്കുന്ന തീയതിയും സമയവും 
28 - 10 - 2015 , 3. 30 മണി. 

- പ്രവൃത്തി പൂർത്തീകരിക്കു ന്ന തിനുള്ള കാലാവധി 
3 മാസം. 


ദർ ഘാസ് പമാ ണ ങ്ങ ൾ ആവ ശ്യ പ്പെട്ടു കൊണ്ട് 
അപേക്ഷകൾ സമർപ്പിക്കേണ്ടതും ദർഘാസ് ഫോറത്തിന്റെ 
വില നിശ്ചിത വിൽപ്പന നികുതിയടക്കം ഈ ഓഫീസിൽ 
അടച്ച് രസീത് വാങ്ങേണ്ടതുമാണ്. ദർഘാസ് പ്രമാണത്തിന്റെ 
അധിക പകർപ്പിന് വിൽപ്പന നികുതിയടക്കം പ്രത്യേക വില 
അടയ്ക്കേണ്ടതാണ്. ദർഘാസ് പ്രതികയുടെ വില യാതൊരു 
കാരണവശാലും മടക്കി കൊടുക്കുന്നതല്ല. 

- ദർഘാസ് പ്രതിക അംഗീകൃത നിർമ്മാതാക്കൾക്കോ 
വിതരണക്കാർക്കോ അവരുടെ പ്രതിനിധികൾക്കോ മാത്രം 
ലഭിക്കുന്നതും ആയത് കൈമാറ്റം ചെയ്യാൻ പാടില്ലാത്തതുമാണ്. 
നിശ്ചിത നിരതദ്രവ്യമില്ലാത്തതും താമസിച്ച് ലഭിക്കുന്നതുമായ 
ദർഘാസുകൾ നിരസിക്കുന്നതുമാണ്. ദർഘാസിനോടൊപ്പം 
പ്രിലിമിനറി എഗ്രിമെന്റ് 200 - ന്റെ മുദ്രപത്രത്തിൽ നിശ്ചിത 
മാതൃകയിൽ പൂരിപ്പിച്ച് സമർപ്പിക്കേണ്ടതാണ്. പൊതുമരാമത്ത് 
വകു പ്പിൽ ദർഘാ സിനെ സംബ ന്ധിച്ചുള്ള എല്ലാ 
നിബ ന്ധ ന കളും ഈ ദ ർ ഘാ സിനും ബാ ധ ക മാ ണ് . 
വിശ ദ വി വ ര ങ്ങ ൾക്ക് താഴെ പറയുന്ന ഓഫീ സു മാ യി 
ബന്ധപ്പെടേണ്ടതാണ്. 
കൃഷി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ കാര്യാലയം, 

( ഒപ്പ്) 
നാഷണൽ ഹൈവേ ബിൽഡിംഗ് കൃഷി അസിസ്റ്റന്റ് 
2 -ാം നില , ചെമ്പൂക്കാവ്, തൃശ്ശൂർ- 20. എക്സിക്യൂട്ടീവ് 
ഫോൺ: 0487 2325208. 

എഞ്ചിനീയർ. 


13 


